Regn. No. KERBIL / 2012 / 45073 
- dated 5- 9- 2012 with RNI 
Reg. No . KL / TV( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNN 


. 
കേര 


രള സർക്ക 
NMENT OF 


മാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 5 


2016 ഒക്ടോബർ 25 
25th October 2016 

1192 തുലാം 9 
9th Thulam 1192 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 കാർത്തികം 3 
3rd Karthika 1938 


PART IV 
Private Advertisements and Miscellaneous 

Notifications 
മ്യൂസിയം മൃഗശാലാ വകുപ്പ് 


ശാലാ ( 


ദർഘാസ് പരസ്യം 


നമ്പർ എം.ഇസഡ്. (എഫ്)1597/ 11. 2016 ഒക്ടോബർ 3. 

-- മ്യൂസിയം മൃഗ ശാലാ വകു പ്പിലെ തിരു വ ന ന്ത പുരം 
മൃഗശാലയിൽ സ്ഥാപിച്ചിട്ടുള്ള 4 ഫ്ളോട്ടിംഗ് ഫൗണ്ടനുകളിൽ 
3 എണ്ണം നന്നാക്കുന്നതിന് താൽപ്പര്യമുള്ള സമാന ജോലികൾ 
ചെയ്ത് പരിചയമുള്ള സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരിൽ 
നിന്നും സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - - 2,50, 000. 

ദർ ഘാ സു കൾ സ്വീക രി ക്കുന്ന അ വ സാന തീയതി 
10 - 11- 2016 - ന് വൈകുന്നേരം 3 മണിവരെയാണ്. ദർഘാസുകൾ 
സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ 
സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം 3.30 - ന് ദർഘാസുകൾ തുറക്കു 
ന്നതാണ്. ദർഘാസുകൾ ദർഘാസ് ഫോമിൽ നൽകേണ്ടതാണ്. 
ദർഘാസ് ഫോമിന്റെ വില - 500 -ാം വാറ്റുമാണ്. ഡ്യൂപ്ലിക്കേറ്റിന് 
- 250 -ം വാറ്റും അധികമായൊടുക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറം 3 - 11 - 2016 മുതൽ 8 - 11- 2016 വരെ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസിനോട് കൂടിആകെ ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 2 .5 % നിതദവ്യമായി ഡയറക്ടറുടെ പേരിൽ 
മാറാവുന്ന ഡി . ഡി . ആയി നൽകേണ്ടതാണ്. ദർഘാസിനോ 


ടൊപ്പം സമർപ്പിക്കുന്ന നിര തദവ്യം ഡി . ഡി . അല്ലാതെ 
ലഭിക്കുന്നവ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് തുറക്കുന്ന ദിവസം 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം ദർഘാസുകൾതുറക്കുന്നതായിരിക്കും. സ്ഥാപനത്തിന്റെ 
വ്യക്തിയുടെ പേര്, അഡ്രസ്സ് എന്നിവ വ്യക്തമായെഴുതിയ 
ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം എന്ന അഡ്രസിൽ സമർപ്പിക്കേണ്ടതാണ്. 
ഏറ്റവും കുറഞ്ഞ തുക ക്വാട്ട് ചെയ്യുന്ന വ്യക്തിക്ക് സ്ഥാപനത്തിന് 
ടെണ്ടർ ഉറപ്പിച്ച് നൽകുന്നതാണ്. ദർഘാസിനെ സംബന്ധിച്ച് 
അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണാധികാരം മ്യൂസിയം 
മൃഗശാലാ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ ദർഘാസു 
കൾക്കുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
ദർഘാസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾമ്യൂസിയം 
മൃഗശാലാ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും പ്രവർത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


- ( ഒപ്പ്) 
ഡയറക്ടർ. 


തിരുവനന്തപുരം. 


